GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012/ 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N ) / 634/ 2018-20 


ക 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 സെപ്റ്റംബർ 8 
8th September 2020 

1196 ചിങ്ങം 23 
23rd Chingam 1196 


നമ്പർ 


35 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 17 
17th Bhadra 1942 


PART III 


Forest Department 


തിരുവനന്തപുരം ഡിവിഷൻ 


ഇ - ലേല പരസ്യം 
നമ്പർ ആർ-3044 2017. 

2020 ആഗസ്റ്റ് 18 . 
തിരു വ ന ന്തപുരം ഡിവിഷനിൽ താഴെ പറയുന്ന വാഹനങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥ യിൽ 18 -9-2020 -ാം തീയതി 
എം.എസ്.റ്റി.സി മുഖാന്തിരം ഇ - ലേലം വഴി വിൽപന നടത്തുന്നതാണ്. പ്രസ്തുത ഇ - ലേലത്തിൽ വിറ്റുപോകാത്ത വാഹനങ്ങൾ 
28-9-2020 - ൽ ഇ - ലേലം വഴി വീണ്ടും വിൽപന നടത്തുന്നതാണ്. MSTC- യിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് 
ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. വിശദ വിവരത്തിനായി www.mstcecommerce.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 
കൂടാതെ 0471-2320637 , 0471-2529168 എന്നീ നമ്പരുകളിലും ബന്ധപ്പെടാവുന്നതാണ്. 

പട്ടിക 


കമ 
നമ്പർ 


വാഹനത്തിന്റെ 
രജിസ്ട്രേഷൻ നമ്പർ 


വാഹനത്തിന്റെ 

വിവരം 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 


നിരതദ്രവ്യം 


സ്ഥലം 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


1 


KL - 01 -AG - 9133 


Ambasssador Car 


10,000 


2 


KL- 21 - A - 1333 


Hyundai Motor Car 


50,000 


ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, 

കോമ്പൗണ്ട് 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, 

പരുത്തിപ്പള്ളി 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, 

പരുത്തിപ്പള്ളി 
റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, 

പരുത്തിപ്പള്ളി 


3 


KL - 01 - BD -8730 


Mahindra Motor Cycle 


2,000 


4 


KI. - 21 - K - 5707 


Bajaj Auto 


10,000 


Gaz , No. 35 / 2020 /DTP (Forest ). 


199 


8th SEPT . 2020 ] 


FOREST DEPARTMENT 


500 


( 2 ) 


( 3 ) 


( 5 ) 


5 


TN - 12 - AP - 1003 


Mahindra XUV500 


50,000 


റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, 

പാലോട് 


6 


KL - 21 - A5136 


Piaggio Ape 


10,000 


റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, 

പാലോട് 


7 


TN - 04 - R - 4788 


Toyota Innova 


50,000 


റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, 

പാലോട് 


8 


KL - 25-7201 


Honda Activa 


10,000 


റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, 

പാലോട് 


ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്ന എം.എസ്.റ്റി.സി. - യിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വ്യക്തികൾ മേൽ പട്ടികയിൽ 
വാഹനത്തിന് നേർക്ക് കാണിച്ചിട്ടുള്ള തുക ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, തിരുവനന്തപുരം എന്ന പേരിൽ മാറാവുന്ന 
ഡി.ഡി. ആയി ഒടുക്കി 17 -9 - 2020 - ന് 6 മണിക്ക് മുമ്പായി തിരു വ ന ന്ത പുരം ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ 
ഹാജരാക്കേണ്ടതാണ്. ലേലം പിടിക്കാത്ത പക്ഷം അന്നേ ദിവസം തന്നെ ഇ . എം . ഡി . തുക മടക്കി നൽകുന്നതായിരിക്കും. 
ലേല സ്ഥിരീകരണം ലഭിച്ച് ഒരാഴ്ചയ്ക്കും ലേലത്തുകയുടെ 1/4 തുക ഒടുക്കേണ്ടതും ബാക്കി തുകയും നികുതികളും 15 
ദിവസത്തിനകം ഒടുക്കി വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്. 15 ദിവസത്തിനകം നീക്കം ചെയ്യാതെ വന്നാൽ ഓരോ ആഴ്ചയിലും 
1 % വീതം തറവാടക ഈടാക്കി രണ്ടാഴ്ചകൂടി അധിക സമയം നൽകുന്നു . ഈ കാലയളവിൽ വാഹനം എടുക്കാതിരുന്നാൽ 
ഇ.എം.ഡി. കണ്ടുകെട്ടുകയും ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതുമാണ്. വനം വകുപ്പിൽ കാലാകാ 
ലങ്ങളിൽ നിലവിലുള്ള ലേല നിബന്ധനകൾ ഇതിനും ബാധകമായിരിക്കും. 


ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, 
തിരുവനന്തപുരം. 


( ഒപ്പ് ) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


കോട്ടയം സോഷ്യൽ ഫോറസ്ടി ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


വനം 


ഉത്ത ര വ് 


ഒ . 


[ 38 / 2020-21) . 
നമ്പർ എസ്.എഫ് . 2-801 2020 . 

2020 ജൂലൈ 27 . 
കേ രള വകു പ്പിൽ രജി സ്റ്റർ ചെയ്തിട്ടുള്ള സർക്കാർ 

ജി . 

( എം എ സ് . 
നമ്പർ 26 / 17 / എഫ് & ഡബ്ലൂ.എൽ.ഡി. തീയതി 20-5-2017 പ്രകാരം നിലവിൽ യോഗ്യരായ " എ , ബി , സി ക്ലാസ് കരാറുകാരിൽ 
നിന്നും താഴെ വി വ രി ക്കുന്ന പ്രവൃത്തി ചെയ്യു ന്ന തിന് ദർഘാസ് ക്ഷണിക്കു ന്നു . ക രാ റു കാ രൻ വനം വകു പ്പിൽ 
നിലവിലുള്ളതും , സർക്കാർ ഭാവിയിൽ പ്രാബല്യത്തിൽ കൊണ്ടു വരുന്നതുമായ എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും 
പാലിക്കുവാൻ ബാദ്ധ്യസ്ഥരാണ്. ദർഘാസ് പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 
ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. നിരതദ്രവ്യം ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ പൊതുമേഖല 
ബാങ്കിൽ നിന്നോ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സോഷ്യൽ ഫോറസ്ട്രി കോട്ടയത്തിന്റെ പേരിൽ മാറാവുന്ന 
വിധത്തിൽ ഡിമാന്റ് ഡാഫ്റ്റ് എടുക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറത്തിന്റെ വില പണ മായോ ഡിമാന്റ് ഡാഫ്റ്റായോ 
അടയ്ക്കാവുന്നതാണ്. 


ജോലി യുടെ പേര് - പാറ മ്പു ഴ യിലുള്ള കോട്ടയം ജില്ലാ നഴ്സറി യിൽ കമ്പോസ്റ്റ് മിക് സിങ് യൂണിറ്റ് ഷഡ് 
നിർമ്മിക്കുന്ന ജോലി. 


നിർമ്മിക്കേണ്ട റെയിഞ്ച്, സ്ഥലം 


കോട്ടയം പാറമ്പുഴ. 


അടങ്കൽ തുക ? 1,30,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില ? 500 + 60 ജി.എസ്.റ്റി . 12 % 


നിരതദ്രവ്യം ? 3,500 . 


മ ൽ 

കാണിച്ചിട്ടുള്ള ജോലി യുടെ അളവ് ഏക ദേശ മാ ണ് . ജോലി പൂർത്തീ ക രി ക്കുന്ന അവ സ ര ത്തിൽ 
അളവിൽ വ്യത്യാസം വരാവുന്നതാണ്. യഥാസമയം ജോലികൾ ചെയ്തു തീർക്കാത്ത പക്ഷം നിലവിലുള്ള നിയമപ്രകാരം 
വനം വകുപ്പ് നിശ്ചയിക്കുന്ന പിഴ ഒടുക്കുവാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനാണ്. മേൽപ്പറഞ്ഞ ഏതു ജോലിയും ഏതു 
സമ യത്തും ഒരു കാരണവും കൂടാതെ റദ്ദാക്കുവാൻ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന് അധികാരമുള്ളതായിരിക്കും. 
നിലവിലുള്ള എല്ലാ ദർഘാസ് കരാർ നിബന്ധനകളും ഈ കരാറിനും ബാധകമായിരിക്കും. 


200 


8th SEPT . 2020 ] 


FOREST DEPARTMENT 


501 


കൂടുതൽ വിവരങ്ങൾ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ കാര്യാലയത്തിൽ നിന്ന് പ്രവൃത്തി ദിവസങ്ങളിൽ 
ലഭ്യമാകുന്നതാണ്. 


ദർഘാസ് ഫോറം ലഭ്യമാകുന്ന അവസാന തീയതിയും സമയവും - 23-9-2020 ഉച്ചയ്ക്ക് 2 മണി . 


ദർഘാസ് തിരികെ ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും-- 23-9-2020 , 3 മണി . 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 23-9-2020 , 3.30 മണി . 


ഏതെങ്കിലും കാരണങ്ങളാൽ 23-9-2020 - ന് അവധിയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും 
അതേ സമയത്തും പ്രസ്തുത ദർഘാസ് നടത്തുന്നതാണ്. 


ഈ രണ്ട് തീയതിയിലും ടി ദർഘാസ് നടക്കാതെ വരികയോ ആരും പങ്കെടുക്കാതെ വരികയോ ആണെങ്കിൽ മേൽ 
വിവരിച്ച നിബന്ധനകൾക്ക് വിധേയമായി 30-9-2020 , 7-10-2020 - ന് അതേ സ്ഥലത്തും അതേ സമയത്തും പ്രസ്തുത ദർഘാസ് 
നടത്തുന്നതായിരിക്കും. 


നിബന്ധനകൾ 


1 . 


ദർ ഘാ സ് ഫോറം പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ കോട്ട യം , സോഷ്യൽ ഫോറസ്ടി ഓഫീസിൽ നിന്നും 
ലഭ്യമാകുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ പൊതുമേഖലാ 
ബാങ്കിൽ നിന്നോ കോട്ടയം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസറുടെ പേരിൽ ഡിമാന്റ് ഡാറ്റായോ 
പണമായോ ഒടുക്കാവുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഒരിക്കൽ അടച്ചത് ഒരു കാരണവശാലും മാറ്റി 
നൽകുന്നതോ മറ്റ് ജോലികൾക്കുള്ള ദർഘാസ് ഫോറത്തിന്റെ വിലയിലേക്ക് മാറ്റി നൽകുകയോ ചെയ്യുന്നതല്ല . 


2 . 


ഒരാളുടെ പേരിൽ അനു വാദിച്ച ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യപ്പെ ടാ വു ന്നതോ മറ്റ് ജോലി കൾക്ക് 
ഉപയോഗിക്കാവുന്നതോ അല്ല . 


3 . 


ദർഘാസ് സമർപ്പിക്കുന്നതിനുമുമ്പ് കരാറുകാരൻ ദർഘാസ് കരാർ വ്യവസ്ഥകൾ പരിശോധിക്കേണ്ടതാണ്. ടെണ്ടർ 
ലഭിച്ചതിനുശേഷം ഇക്കാര്യത്തിലുള്ള അജ്ഞത പിന്നീട് ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതല്ല. 


4 . 


കരാറുകാരൻ ദർഘാസ് സമർപ്പിക്കുന്നതിനു മുമ്പ് ജോലി ചെയ്യേണ്ട സ്ഥലവും ചെയ്യേണ്ട ജോലിയും കണ്ട് 
ബോദ്ധ്യപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിലുള്ള അജ്ഞത പിന്നീട് ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതല്ല. 


5 . 


കരാറുകാരൻ കരാർ തുക അടിസ്ഥാന നിരക്കിന്റെ ശതമാനത്തിൽ അക്ക ത്തിലും അക്ഷ ര ത്തിലും നിശ്ചിത 
കോളത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തിയതിൽ വ്യത്യാസമുള്ളപക്ഷം 
കുറഞ്ഞ തുക രേഖപ്പെടുത്തിയത് കണക്കിലെടുക്കുകയും ആയത് അംഗീകരിക്കാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥനായി 
രിക്കുന്നതുമാണ്. ദർഘാസിൽ രേഖപ്പെടുത്തിയ തുക വനം വകുപ്പിന്റെ അടങ്കൽ തുകയേക്കാൾ വളരെ കുറഞ്ഞ 
തുകയാണെങ്കിൽ ടി തുകയ്ക്ക് ടി ജോലി ചെയ്യുവാൻ സാധിക്കുകയില്ലെന്ന് വനം വകുപ്പിന് സംശയം ജനിക്കുക 
യാണെങ്കിൽ ഇക്കാര്യത്തിൽ കരാറുകാരന്റെ വിശദീകരണം തേടുന്നതും ആയത് ബോദ്ധ്യപ്പെടുകയാണെങ്കിൽ 
(പ്രത്യേക സെക്യൂരിറ്റി തുകയായി കരാർ തുകയുടെ 10 % പരമാവധി ? 30,000 കരാറുകാരൻ കരാർ സ്ഥിരപ്പെടുത്തു 
ന്നതിനുമുമ്പായി അടയ്ക്കേണ്ടതാണ്. കരാറുകാരൻ സമർപ്പിച്ച വിശദീകരണം ബോദ്ധ്യപ്പെടാത്ത പക്ഷം ദർഘാസ് 
നിരാകരിക്കുവാൻ വനം വകുപ്പിന് അധികാരമുള്ളതായിരിക്കും. 


6 . 


ദർഘാസ് ഫോറത്തിന്റെ എല്ലാ കോളവും പൂരിപ്പിക്കേണ്ടതും ദർഘാസ് അടങ്ങിയ സീൽ ചെയ്ത കവറിന്റെ പുറത്ത് 
ജോലിയുടെ പേര് രേഖപ്പെടുത്തേണ്ടതും അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ , കോട്ടയം എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
അവധിയാവുകയാണെങ്കിൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയംവരെ ദർഘാസ് സ്വീകരിക്കുന്നതാണ്. 


7 . 


8 . 


നിശ്ചിത സമയപരിധിയ്ക്കകം ലഭിക്കാത്ത ദർഘാസുകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
ഓരോ ദർഘാസിന്റെ കൂടെയും ? 200 - ന്റെ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ പ്രിലിമിനറി എഗ്രിമെന്റും കൂടാതെ 
പൊതുമേഖലാ ബാങ്കിൽ നിന്നോ ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നോ കോട്ടയം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 
പേരിൽ മാറാവുന്ന ഡിമാന്റ് ഡാഫ്റ്റ് ആയി നിരതദ്രവ്യവും അടക്കം ചെയ്യേണ്ടതാണ്. 


9 . 


10 . 


ദർഘാസിലെ തിരുത്തലുകളിൽ കരാറുകാരന്റെ ഒപ്പുണ്ടായിരിക്കേണ്ടതാണ്. 
നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിച്ച ദർഘാസുകൾ നിശ്ചിത സമയത്ത് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററോ 
അദ്ദേഹം അധികാരപ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതാണ്. 


201 


8th SEPT . 2020 ] 


FOREST DEPARTMENT 


502 


11 , 


സാധാരണയായി കുറവ് തുക രേഖപ്പെടുത്തിയ ദർഘാസ് സ്വീകരിക്കുന്നതായിരിക്കും. എന്നാൽ ഏത് ദർഘാസും 
സ്വീക രി ക്കു വാനോ നിരാ ക രി ക്കു വാനോ ഉള്ള അധികാരം ദർഘാസ് അംഗീ ക രി ക്കുന്ന ഉദ്യോ ഗ സ്ഥന് 
ഉണ്ടായിരിക്കുന്നതാണ്. 


12 . 


13 . 


ദർഘാസ് സമർപ്പിച്ചതിനുശേഷം അത് പിൻവലിക്കുവാൻ കരാറുകാരന് അവകാശം ഉണ്ടായിരിക്കുന്നതല്ല . 
കരാർ അംഗീകരിച്ച വിവരം വിജയിയായ കരാറുകാരന്റെ വിലാസത്തിൽ അറിയിക്കുന്നതും ആയത് ലഭിച്ച് 
3 ദിവസത്തിനകം ? 200 - ന്റെ മുദ്രപ്പത്രത്തിൽ കരാർ ഒപ്പിടേണ്ടതുമാണ്. ആയതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം 
കരാറു കാരൻ സമർപ്പിച്ച് നിര ത ദ വ്യം സർക്കാ രി ലേക്ക് കണ്ടുകെട്ടു ന്നതും ടി ജോലി ക രാ റു കാ രന്റെ 
നഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ പുനർ ദർഘാസ് ചെയ്യു ക യോ 

ദർ ഘാ സു കാ രന് ജോലി 
നൽകുകയോ മറ്റ് വിധത്തിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്നതാണ്. ആയതുമൂലം സർക്കാരിലേക്ക് ഉണ്ടാകുന്ന 
നഷ്ടം നിക ത്തു വാൻ ക രാ റു കാ രൻ ബാദ്ധ്യ സ്ഥ നാ കു ന്ന തും അല്ലാ ത്ത പക്ഷം കരാ റു കാ രന്റെ 
സ്ഥാവരജംഗമ വസ്തുക്കളിൽ നിന്നും റവന്യൂ റിക്കവറി നിയമപ്രകാരം ഈടാക്കുന്നതുമായിരിക്കും. 


രണ്ടാ മ അത്ത 


14 . 


വിജ യി യാ കുന്ന ക രാ റു കാ രൻ കരാർ തുക യു ടെ 10 % ( പര മാ വധി ₹ 

5 , 00 , 000 സെക രിറ്റി 
അട യ് ക്കേ ണ്ട താ ണ് . ടി സകരിറ്റി തുക കരാർ ജാലി അ വ സാ നിച്ച് ക രാ റു കാ രന്റെ ബാദ്ധ്യത 
തിട്ടപ്പെടുത്തിയതിനുശേഷം മാത്രം തിരികെ നൽകുന്നതായിരിക്കും. 


15 . 


കരാറുകാരൻ സോൾവൻസി നടത്തിയിട്ടുള്ള വസ്തുക്കൾ കരാർ കാലാവധിയിൽ അന്യാധീനപ്പെടുത്തു വാൻ 
പാടുള്ളതല്ല . ഇക്കാര്യത്തിൽ ആവശ്യമായ സമ്മതപത്രം കരാർ ഒപ്പിടുന്ന സമയത്ത് നൽകേണ്ടതാണ്. 


16 . 


17 . 


ദർഘാസ് തുറന്നതിനുശേഷം ലഭിക്കുന്ന യാതൊരു വാഗ്ദാനങ്ങളും സ്വീകരിക്കുന്നതല്ല. 
കരാർ ലഭിക്കാത്ത കരാറുകാരുടെ നിരതദ്രവ്യം വിജയിയായ കരാറുകാരന്റെ ദർഘാസ് സ്ഥിരപ്പെടുത്തിയതിനുശേഷം 
തിരികെ നൽകുന്നതാണ്. 
മുകളിൽ കാണിച്ചിട്ടുള്ള ജോലിയുടെ അളവ് ഏക ദേശം മാത്ര മാ ണ് . നടപ്പിലാക്കുന്ന സമയത്ത് അള വിൽ 
ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന താ ണ് . യഥാർത്ഥ അളവിലുള്ള ജോലി ചെയ്യു വാൻ കരാറുകാരൻ ബാദ്ധ്യസ്ഥ 
നായിരിക്കും. 


18 . 


19 . 


കരാർ പ്രകാരമുള്ള തുക ജോലി പൂർത്തിയാക്കിയതിനുശേഷം നൽകുന്നതാണ്. 


20 . 


മുക ളിൽ പറഞ്ഞ ജോലികൾ ടെണ്ടർ അംഗീ ക രിച്ച് അറി യി ക്കുന്ന മുറയ്ക്ക് ആരം ഭി ക്കേ ണ്ട തും 202 0 
ഒക്ടോബർ മാസം 15 - ന് അവസാനിപ്പിക്കേണ്ടതുമാണ്. ആയതിനുശേഷം ഒരു കാരണവശാലും സമയം നീട്ടി 
നൽകു ന്ന ത ല്ല . ജോലി തുടങ്ങുന്ന തീയതി മാറ്റം വരു ത്തു വാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 


21 . 


കൂടുതൽ വിവരങ്ങൾ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ നിന്നോ, കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി 
റെയ്ഞ്ച് ഓഫീസിൽ നിന്നോ ലഭ്യമാകുന്നതാണ്. 


ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററുടെ കാര്യാലയം, 
സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ , 


( ഒപ്പ് ) 
അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


കോട്ടയം. 


KOTTAYAM DIVISION 


AUCTION NOTICE 


No. A2-3644 / 2020 . 


19th August 2020 . 


It is hereby notified that Teak poles , Teak billets and Hardwood firewood collected from the final felling at 
1951 Teak plantation in Erumely Range under Kottayam division will be sold through e - Auction shown in the schedule 
by the Divisional Forest Officer, Kottayam or any officer authorized by him , subject to the conditions published in 
Kerala Gazette No. 49 Vol . IV dated 15-12-2015 vide Notification No. Pro . ( 4 ) 26243/13 dated 21-11-2015 of the 
Additional Principal Chief Conservator of Forests ( P ) , Thiruvananthapuram and other conditions prevalent in the 
Forest Department . 


Besides the approximate quantity shown in the schedule , the quantity if any delivered to dumping sites 
before the date of e - Auction will also be included in the sale . 


202 


8th SEPT . 2020 ] 


FOREST DEPARTMENT 


503 


E - Auction documents and connected records are available in the Website : www.mstcecommerce.com . The Earnest 
Money Deposit ( EMD ) should be submitted on e - payment/e - treasury/demand draft /MSTC through the internet online 
banking of SBI or through NEFT for other banks . For submission of e - Auction visit the Website : 
www.mstcecommerce.com . All bids / e - commerce documents are to be submitted online only and in the designated online 
cover ( s ) / envelop ( s ) on the www.mstcecommerce.com . Website and e - auction documents submitted 
manually / through post will not be entertained . 


Online e - Auction / bids are to be accompanied with relevant documents. E - Auction / bids received online without the 
scanned copies of relevant documents will not be considered and shall be summarily rejected. Any further clarification 
on this e - Auction can be obtained from NIC / the e - Auction Helpdesk number available in the www.mstcecommerce.com 
Website and from the office of the Divisional Forest Officer, Kottayam during the office hours . The details regarding 
e - Payment ( Bidder s Bank Account No. where he /she is having corebanking facility and e - mail ID ) should be submitted 
along with the e - Auction documents . E - Auction without these documents will not be accepted . 


Technical bid and financial bid shall be submitted in their respective designated online covers . 


The Forest department will not be responsible for any inconvenience or loss to the Bidder while uploading / 
downloading the bid . 


Intending persons may ensure the quantity and quality of materials put for e - Auction before the commencement 
of the same and no complaints will be entertained after the e - Auction . 


The bidders should produce a certificate showing the permanent address and signature of the bidders duly attested 
by the concerned Village Officer or any other approved identity documents along with the EMD through online . Those 
who do not produce any approved identity card or certificate will not be eligible to participate in the e - auction . 


In case any government department requires any of the materials put up or the e - auction the quantity remaining 
after their selection only will be re -auctioned . The quantity that is ready for sale after the publication of this notification 
will be included in the tender cum auction . Any further notification to the sale conditions that may be issued by the 
government after the issuance of this notification will also be applicable to this tender cum auction . The unsold 
materials in the E - auction will be placed along with the materials that may arrive in dumping depots on subsequent dates 
will be sold on the next auction date shown in the schedule and separate notification will not be published for the same . 


Further details and information can be had from this office or the concerned Range Office Erumely during the 
working hours. 


SCHEDULE 


Range 


Name of site 


Name of Dumping 

Site 


Species 


Quantity 


Erumely 


Teak Poles II C 


1099 Nos . 


1951 Urumbikkara 
Dumping Depot 


1951 Urumbikkara 
Dumping Depot 


Teak Poles II D 


335 Nos . 


Teak Poles III 


1030 Nos . 


Teak Poles IV 


326 Nos . 


Teak Billets 


170.25 MT 


Hard wood 


215.2 MT 


Fire wood 


Gaz . No. 35 /2020 /DTP (Forest ). 


203 


8th SEPT . 2020 ] FOREST DEPARTMENT 

504 
The e - Auction will be knocked down in the name of the highest bidders . 
Earnest money deposit ? 20,000 . 
E - auction dates - 17-9-2020, 11.30 a . m . , 9-10-2020 , 11.30 a . m . , 10-11-2020 , 11.30 a . m . , 8-12-2020 , 11.30 a.m. 


Those who are interested to participate in the e - auction should be registered online with MSTC Limited , Bangalore 
Conditions for the e - Auction will be available at the website www.mstcecommerce.com . 

Telephone No. 


Divisional Forest Officer, Kottayam — 0481-2562276 . 
Range Forest Office, Erumely — 04828 212230 . 


Office of the Divisional Forest Officer, 
Kottayam.. 


C. BABU IFS , 

Divisional Forest Officer 
( For and on behalf of the Governor of Kerala ) . 


വയനാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 


ഇ - ലേലപരസ്യം 
നമ്പർ ഡബ്ല്.എസ്.എഫ്3-87 / 2018. 

2020 ആഗസ്റ്റ് 3 . 
വയനാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിലെ കൽപ്പറ്റ സോഷ്യൽ ഫോറസ്ട്രി റെയിഞ്ചിന് കീഴിലെ ചുഴലിയിൽ 
ജില്ലാ സ്ഥിര നഴ്സറി നിർമ്മാണത്തിന് സൗത്ത് വയനാട് ഡിവിഷനിൽനിന്ന് കൈമാറി നൽകിയിട്ടുള്ള 4.33 ഹെക്ടർ സ്ഥലത്ത് 
( സൗത്ത് വയനാട് ഡിവിഷനിലെ 2011 അക്കേഷ്യ പലവക തോട്ടത്തിൽപ്പെട്ടത്) നഴ്സറി നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന 
170 അക്കേഷ്യ മാഞ്ചിയം മരങ്ങൾ നിൽപ്പു മരങ്ങളായി മുറിച്ചു ശേഖരിച്ച് നീക്കംചെയ്ത് കൊണ്ടുപോകുന്നതിനുള്ള അവകാശം 
4-9-2020 - ന് എം.എസ്.ടി.സി. മുഖേന ഇ -ഓക്ഷൻ ചെയ്ത് വിൽക്കുന്നതായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം 

നടക്കാതെ വന്നാൽ 18 -9 -2020 - നും അന്നേദിവസം ലേലം നടക്കാതെ വന്നാൽ 28 -9-2020 - നും നടത്തുന്നതാണ്. 
എം . എസ് . ടി . സി . - യിൽ ലേല ത്തി നായി രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെ ടു ക്കാ വുന്ന താ ണ് . വിശദ 
വിവരത്തിനായി www.mstcecommerce.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടാതെ 04936 202623 എന്ന നമ്പരിലോ 
8547603846 എന്ന നമ്പരിലോ ബന്ധപ്പെടാവുന്നതാണ്. 


ലലം 


പ്ലാന്റേഷന്റെ പേര് 

-2011 അക്കേഷ്യ പലവക തോട്ടം, 


ഇനം 


അക്കേഷ്യ മാഞ്ചിയം . 


ഏരിയ ( ഹെക്ടർ) –4.33. 


പ്രതീക്ഷിക്കുന്ന അളവ്( M ) -63.829 
മതിപ്പ് വില- 10,25,285 . 
നിരതദ്രവ്യം ? 20,000 . 
ഇ - ലേല പരസ്യം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന അവസാന തീയതിയും സമയവും 21-8-2020 രാവിലെ 11 മണി . 
ഇ - ലേലം കൊള്ളുന്നതിനുള്ള തീയതിയും സമയവും - 4-9-2020 , രാവിലെ 11 മണി മുതൽ 3 മണിവരെ. 

4-9-2020 - ൽ ലേലം നടന്നില്ലെങ്കിൽ പകരം ഇ - ലേലം നടക്കുന്ന തീയതിയും സമയവും - 18-9-2020 രാവിലെ 11 മണി 
മുതൽ 3 മണിവരെ. 


18-9-2020 - ൽ ലേലം നടന്നില്ലെങ്കിൽ പകരം ഇ - ലേലം നടക്കുന്ന തീയതിയും സമയവും - 28-9-2020 രാവിലെ 11 മണി 
മുതൽ 3 മണിവരെ. 


11-12-2012 - ലെ 


കരാർ കാലാവധി ലേ സ്ഥിരീകരണം അറിയിക്കുന്ന തീയതി മുതൽ 45 ദിവസം വരെ. 

അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 
പാ . ( 5 ) 26274 / 2012 -ാം നമ്പരായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡിപ്പോ ലേല വ്യവസ്ഥകൾക്കും നിൽപ്പുമരങ്ങളുടെ വിൽപ്പന 
സംബന്ധിച്ച് നിലവിലുള്ള മറ്റ് വ്യവസ്ഥകൾക്കും കൂടാതെ താഴെ പറയുന്ന നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം . 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ 3-9-2020 വൈകിട്ട് 5 മണിക്ക് മുമ്പായി നിരതദ്രവ്യം അടച്ചിരിക്കണം. 
ഈ തുക ഓൺലൈൻ മുഖേനയോ, ഡി.ഡി മുഖേനയോ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്സ്, വയനാട് സോഷ്യൽ 
ഫോറസ്ട്രി ഡിവിഷൻ , കൽപ്പറ്റയുടെ പേരിൽ അടയ്ക്കാവുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുന്ന ആളിന്റെ രജിസ്ട്രേഷൻ നമ്പർ 
നിരതദ്രവ്യം അടയ്ക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റർ ചെയ്ത് നിരതദ്രവ്യം മുൻകൂർ അടക്കുന്ന ലേലക്കാരന് മാത്രമേ 
ഇ - ഓക്ഷനിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. 


204 


8th SEPT . 2020 ] 


FOREST DEPARTMENT 


505 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ലേലത്തിന് മുമ്പായി മരങ്ങൾ കണ്ട് പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതും 
അവ സംബന്ധിച്ച് യാതൊരു പരാതികളും ലേലത്തിന് ശേഷം പരിഗണിക്കുന്നതല്ല . 


വിജ യി ക്കുന്ന ലേല ക്കാ രൻ ലേല സ്ഥിരീക രണ കത്ത് ലഭിച്ച് 7 ദിവ സ ത്തി നകം ലേല വില യുടെ 35 % തുക 
ഒടുക്കേണ്ടതാണ്. ഈ തുക കേരള സർക്കാരിന്റെ ഇ - ട്രഷറി സംവിധാനം മുഖേന അടക്കാവുന്നതാണ്. ടി തുക ഒടുക്കുന്നതിന് 
വീഴ്ച വരുത്തിയാൽ ടിയാൻ ഒടുക്കിയിട്ടുള്ള നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടു കെട്ടുന്നതും ടിയാന്റെ നഷ്ടോത്ത ര 
വാദിത്വത്തിൽ പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 


ലലം 


കൊണ്ട് ആൾക്ക് പ്രസ്തുത സ്ഥലത്ത് എ ന മ റേറ്റ് ചെയ്ത് നിർത്തി യി രി ക്കുന്ന മര ങ്ങൾക്ക് മാത്രം 
അവകാശമുള്ളതും മറ്റ് മരങ്ങൾക്ക് അവകാശമില്ലാത്തുമാകുന്നു . 


വിജയിയായ ലേലക്കാരൻ നിലവിലുള്ള നിരക്കിൽ ചരക്ക് സേവന നികുതി, വനവികസന നികുതി, വരുമാന നികുതി 
എന്നിവയും ഒടുക്കേണ്ടതാണ്. ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 15 ദിവസത്തിനകം ബാക്കി തുകയുടെ 
മൂന്നിലൊന്നും മൊത്തം തുകയുടെ 5 % വനവികസന നികുതിയും നിലവിലുള്ള നിരക്കിൽ ചരക്ക് സേവന നികുതി, വരുമാന 
നികുതി എന്നിവകളും ഒടുക്കി മൊത്തം ലേലത്തുകയുടെ 10 % സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വച്ച് ? 200 - ന്റെ മുദ്രപ്പത്രത്തിൽ 
ഉടമ്പടി വെക്കേണ്ടതുമാണ്. 15 ദിവസത്തിനുള്ളിൽ ടി തുകകൾ ഒടുക്കാതിരുന്നാൽ 12 % പലിശയോടുകൂടി തുകകൾ ഒടുക്കുന്നതിന് 
15 ദിവസത്തെ സമയവും 24 % പലിശയോടുകൂടി 15 ദിവസത്തെ സമയവും യുക്തം പോലെ വയനാട് സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ , അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റർക്ക് അനുവദിക്കാവുന്നതാണ്. ഈ കാലാവധിക്കുള്ളിലും തുക 
ഒടുക്കാതെ വന്നാൽ കോഴിക്കോട് സോഷ്യൽ ഫോറസി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്ററുടെ യുക്തം പോലെ 24 % പലിശ 
നിരക്കിൽ 15 ദിവസത്തേക്കും വീണ്ടും 48 % പലിശ നിരക്കിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
( സംരക്ഷണം), അവർകളുടെ യുക്തം പോലെ 15 ദിവസത്തേക്കും സമയം അനുവദിക്കാവുന്നതാണ്. എന്നാൽ മുകളിൽ പറഞ്ഞ 
സമയപരിധികളെല്ലാം കരാർ കാലാവധിക്കുള്ളിലായിരിക്കും. 


ബാക്കിയുള്ള മൂന്നിൽ രണ്ട് ലേലത്തുക രണ്ട് തുല്യ ഗഡുക്കളാക്കി ഒടുക്കേണ്ടതാണ്. ആദ്യ ഗഡു കരാർ തീയതി 
മുതൽ 15 ദിവസത്തിനകവും രണ്ടാം ഗഡു കരാർ തീയതി മുതൽ ഒരു മാസത്തിനകമോ കരാർ കാലാവധിക്കകമോ ഏതാണോ 
ആദ്യം ആ കാലാവധിക്കുള്ളിലും ഒടുക്കേണ്ടതാണ്. ടി കാലാവധിക്കുള്ളിൽ പണം ഒടുക്കുവാൻ കഴിയാതെ വന്നാൽ 12 % പലിശ 
നിരക്കിൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റർക്ക് 15 ദിവസത്തേക്കും 24 % പലിശ നിരക്കിൽ കോഴിക്കോട് സോഷ്യൽ 
ഫോറസ്ട്രി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റർക്ക് യുക്തം പോലെ 30 ദിവസത്തേക്കും വീണ്ടും 30 ദിവസത്തേക്ക് 48 % പലിശ 
നിരക്കിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) അവർകളുടെ യുക്തം പോലെയും 
കാലാവധി നീട്ടി കൊടുക്കാവുന്നതാണ്. എന്നാൽ നീട്ടി കൊടുക്കുന്ന കാലാവധിക ളെല്ലാം തന്നെ കരാർ കാലാവധി 
ക്കുള്ളിലായിരിക്കും. 


കരാർ കാലാവധി ലേലം സ്ഥിരപ്പെടുത്തി അറിയിക്കുന്ന തീയതി മുതൽ 45 ദിവസമാണ്. 


ടി കാലാവധിക്കുള്ളിൽ മുറിച്ച് നീക്കം ചെയ്യാത്ത മരങ്ങൾ കണ്ടുകെട്ടി സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും കരാറുകാരന് 
ആയതിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . കരാറുകാരൻ ചെയ്തു തീർക്കാനുള്ള ജോലികൾ വകുപ്പ് 
ചെയ്യിക്കുന്നതും ആയതിൽ വച്ചുണ്ടാകുന്ന മുഴുവൻ ചെലവുകളും കരാറുകാരനിൽ നിന്ന് ഈടാക്കുന്നതുമായിരിക്കും. 


മുറിച്ചു മാറ്റിയ മരങ്ങൾ സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നതിനുള്ള ലൈസൻസ് നൽകു ന്നത് ലേല ത്തുകയും 
നികുതികളും പൂർണ്ണമായും അടച്ചതിനുശേഷം മാത്രമായിരിക്കും. നിലവിലുള്ള നിയമങ്ങളും ബാധകമായിരിക്കും. മുറിച്ച മരങ്ങൾ 
സ്ഥലത്തു നിന്നും നീക്കം ചെയ്യുന്നതിന് വനം വകുപ്പിൽ നിന്ന് പാസ്സ് കരാറുകാരൻ ലഭ്യമാക്കേണ്ടതാണ്. ലേലക്കാരൻ 
കാലാവധി തീരുന്നതുവരെ എല്ലാ സമയവും സ്ഥലത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. യാതൊരു കാരണവശാലും സ്ഥാവര 
ജംഗമ വസ്തുക്കൾക്കോ, മറ്റ് മരങ്ങൾക്കോ നാശനഷ്ടങ്ങൾ വരുത്താൻ പാടില്ല . അങ്ങനെ ഉണ്ടാകുന്നപക്ഷം നഷ്ടത്തിന് 
കരാറുകാരൻ ഉത്തരവാദി ആകുന്നതാണ്. മരങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ 0.4 കി.മീ. ചുറ്റളവിൽ സംഭവിക്കുന്ന എല്ലാവിധ 
കുറ്റകൃത്യങ്ങൾക്കും കരാറുകാരൻ ഉത്തരവാദിയാകു ന്നതാണ്. കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം വനം വകുപ്പ് 
ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച വരുത്തിയാൽ കരാർ റദ്ദാക്കപ്പെടുന്നതാണ്. കരാറുകാരന്റെ സെക്യൂരിറ്റി തുക 
കാലാവധിക്കു ശേഷം തിരിച്ചു നൽകുന്നതാണ്. എന്നാൽ സർക്കാരിലേക്ക് ബാധ്യതകൾ വല്ലതുമുണ്ടെങ്കിൽ സെക്യൂരിറ്റി 
തുകയിൽനിന്നും ഈടാക്കുന്നതാണ്. മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്യുന്നതിനിടയിൽ സർക്കാരിനോ സ്വകാര്യ വ്യക്തികൾക്കോ 
ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും കരാറുകാരന്റെ ജോലിക്കാർ, പൊതു ജനങ്ങൾ എന്നിവർക്ക് സംഭവിക്കുന്ന അപകടമരണം 
എന്നിവയ്ക്കും കരാറുകാരൻ മാത്രം ഉത്തരവാദിയായിരിക്കുന്നതാണ്. 


നികുതി നിരക്കുകളിലും മറ്റ് സർക്കാർ ഫീസുകളിലും കാലാകാലങ്ങളിൽ സർക്കാർ വരു ത്തുന്ന വർദ്ധ ന വിന് 
അനുസരിച്ച് തുക ഒടുക്കുവാൻ കരാറുകാരൻ ബാധ്യസ്ഥനാണ്. 


ഇ - ഓക്ഷൻ സംബന്ധിച്ച് എം.എസ്. ടി.സി. പുറപ്പെടുവിച്ചിട്ടുള്ള പൊതുനിയമങ്ങളും നടപടിക്രമങ്ങളും ടി ലേലത്തിന് 
ബാധകമായിരിക്കും. 


205 


8th SEPT . 2020 ] 


FOREST DEPARTMENT 


506 


ഇ -ഓക്ഷൻ നിബന്ധനകളിൽ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( എഫ് , എൽ & ആർ ) , 
തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ ലേലത്തിന് ബാധകമായിരിക്കും. ടി വിവരം 
ലേലത്തിന് മുമ്പ് പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്. മറ്റൊരു അറിയിപ്പ് കൂടാതെ ലേലം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം 
വയനാട് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്ററിൽ നിക്ഷിപ്തമായിരിക്കും. 


ഇ -ഓക്ഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങളിൽ ഇ - മെയിൽ ഫോൺ 
നമ്പർ എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ്. 


ഇ - മെയിൽ acfsfwynd@gmail.com , acf.sf.wynd.for@kerala.gov.in 


ഫോൺ: 


ഡിവിഷൻ ഓഫീസ്- 04936 202623 . 


കൽപ്പറ്റ് സോഷ്യൽ ഫോറസ്ട്രി റെയിഞ്ച് ഓഫീസ്_8547603846, 


അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റുടെ കാര്യാലയം, 
വയനാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ , 
കൽപ്പറ്റ. 


( ഒപ്പ് ) 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ , സുൽത്താൻ ബത്തേരി 


പുനർ ഇ - ലേല പരസ്യം 
നമ്പർ ഡബ്യൂ . ( 4 ) 45811 2013 . 

2020 ജൂലൈ 23 . 
വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷനിൽ വിവിധ ഇനം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതും 1961 - ലെ കേരള വനം 
നിയമം 61 ( എ ) വകുപ്പനുസരിച്ച് സർക്കാരിലേക്ക് കണ്ടു കെട്ടിയിട്ടുള്ളതും കേരള വനം നിയമം 61 ( എ ) പ്രകാരം കേസ് 
നടന്നുകൊണ്ടിരിക്കുന്നതും ബഹു . കേരള ഹൈക്കോടതിയുടെ MACA - 1458 / 08 തീയതി 2-12-2008 വിധിയുടെയും കേരള 
സർക്കാരിന്റെ 89584/08 | ജി 3 / ഹോം തീയതി 5-1-2009 - ലെ സർക്കുലർ പ്രകാരവും വിൽപന നടത്താൻ വൈൽഡ് ലൈഫ് 
വാർഡൻ വയനാട് വൈൽഡ് ലൈഫ് 

ഡിവിഷൻ ഉത്ത ര വാ യതും 15 -1- 2020 -ലെ ഇ- ലേലത്തിൽ വിൽപ്പന നടക്കാതെ 
വന്നതുമായ താഴെ പട്ടികയിൽ ചേർത്തിട്ടുള്ള വാഹനങ്ങൾ ഇപ്പോഴുള്ള അവസ്ഥയിലും സ്ഥിതിയിലും ഇ -ഓക്ഷൻ മുഖേന 
താഴെപ്പറയുന്ന തീയതികളിൽ ലേലം ചെയ്ത് വിൽക്കുന്നതുമായിരിക്കും. MSTC കമ്പനിയിൽ ലേലത്തിനായി രജിസ്റ്റർ ചെയ്ത 
വ്യക്തികൾക്ക് ലേലത്തിൽ പങ്കെടുക്കാവുന്നതാണ്. വിശദ വിവരത്തിനായി www.mstcecommerce.com എന്ന വെബ്സൈറ്റ് 
സന്ദർശിക്കുക. കൂടാതെ 0471 2326686 എന്ന നമ്പരിലും ബന്ധപ്പെടാവുന്നതാണ്. 


പട്ടിക 


കമ 
നമ്പർ 


വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 


വാഹനത്തിന്റെ 
ഇനവും നമ്പരും 


വാഹനത്തിന്റെ എഞ്ചിൻ 
നമ്പരും ചേസീസ് നമ്പരും 


നിരതദ്രവ്യം 

₹ 


സ്ഥലം 


1 


800 


KL - 11 - F -324 
മാരുതി ഓമ്നി വാൻ 
1996 മോഡൽ 


Engine No. F8 - B1 889592 
Chasis No. ST 911 N 173449 


നായ്ക്കുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ 
പരിസരം, ഓടപ്പള്ളം 


2 


3,125 


KL - 11 - Y -7411 
മാരുതി സ്വിഫ്റ്റ് കാർ 
2006 മോഡൽ 


Engine No. G13BBN321728 
Chasis No. MA3EYE41S00187411 


മുത്തങ്ങ റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


3 


2,250 


KL - 13-0-7189 TATA 
മിനി ലോറി 
2005 മോഡൽ 


Engine No. 4977C93KUZ896509 
Chasis No. 382323KUZ749786 


മുത്തങ്ങ റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


4 


13,750 


KL - 05 - R - 709 
അശോക് ലൈലന്റ് ലോറി 
2004 മോഡൽ 


Engine No. PWH269703 
Chasis No. PWH086154 


തോൽപ്പെട്ടി റെയിഞ്ച് 
ഓഫീസ് പരിസരം, ബേഗൂർ 


5 


10,000 


KL -57 - K - 7575 
ഹുണ്ടായി I20 കാർ 
2014 മോഡൽ 


Engine No. D4FCEM234347 
Chasis No. MAIL.BM51 RLEM042919L 


നായ്ക്കുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ 
പരിസരം (സുൽത്താൻ 
ബത്തേരി റെയിഞ്ച് 
കുറ്ച്യാട് റെയിഞ്ച് ഫോറസ്റ്റ് 
ഓഫീസ് പരിസരം 


6 


375 


KL - 72-3746 
ഹോണ്ട ആക്റ്റീവ് 
സ്കൂട്ടർ 2014 മോഡൽ 


Engine No. JF50ET1054694 
Chasis No. ME4JF502DET054481 


206 


8th SEPT . 2020 ] 


FOREST DEPARTMENT 


507 


ല തീയതി 23-9-2020. 


ലലം 


ടി ലേലത്തിൽ അന്നേദിവസം ആരും പങ്കെടുക്കാതെ വരികയോ മറ്റ് കാരണങ്ങളാൽ 

ാതെ വരികയോ 
അല്ലെങ്കിൽ മേൽപ്പട്ടിക യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങൾ ഏതെങ്കിലും വിൽപ്പന നടക്കാതെ ബാക്കി വരികയോ 
ചെയ്താൽ അവ താഴെപ്പറയുന്ന ദിവസങ്ങളിൽ എം . എസ് . റ്റി . സി . കമ്പനി മുഖേന ഇ - ലേലം ചെയ്ത് വിൽപ്പന നടത്തുന്ന 
താണ്. 


ലേല തീയതി - 7-10-2020 , 16-10-2020, 28-10-2020. 


24-6-2015 - ലെ 


അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) , തിരുവനന്തപുരത്തിന്റെ 
പാ . ( 9 ) 18490 /2015 -ാം നമ്പർ കത്ത് പ്രകാരം നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ഇ - ഓക്ഷൻ മുഖേന 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


ഈ 


മേൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഹനങ്ങൾ വിൽക്കാതിരിക്കുന്നതിനുള്ള അധികാരം വൈൽഡ് ലൈഫ് 
വാർഡൻ , വയ നാട് വൈൽഡ് ലൈഫ് ഡിവിഷ നിൽ നിക്ഷിപ്ത മാ ണ് . ലേലം ചെയ്യുന്ന വാഹനത്തിന്റെ പട്ടിക യിൽ 
കാണിച്ചി രി ക്കുന്ന നിര ത ദ വ്യം ലേല ദിവ സ ത്തിന്റെ തൊട്ട്തലേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് മുമ്പായി 
അട യ് ക്കേ ണ്ട താ ണ് . 

തു ക അല്ല ങ്കിൽ 

ഓൺ ലെ നായി e - treasury മു ഖന വൽ ഡ് ല ഫ് 
വാർഡൻ, വ യ നാട് വൽ ഡ് ല ഫ് ഡിവി ഷ ൻ സുൽത്താൻ ബ ത്ത രി യുടെ പേരിലുള്ള 

ബാങ്ക് 

അക്കൗണ്ട് 
നമ്പർ 4348000400113693 ( IFSC Code : PUNB0434800 പഞ്ചാബ് നാഷണൽ ബാങ്ക്, സുൽത്താൻബത്തേരി )-ലോ, ടി ബ്രാഞ്ചിൽ 
മാറാവുന്ന രീതിയിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായോ അടയ്ക്കാവുന്നതാണ്. ലേലത്തിൽ പങ്കുകൊള്ളുന്നയാളിന്റെ രജിസ്ട്രേഷൻ നമ്പർ 
നിര ത ദ്രവ്യം അയ്ക്കു മ്പോൾ രേഖപ്പെടുത്തിയിരിക്കണം. രജിസ്റ്റർ ചെയ്ത് നിര തദവ്യം മുൻകൂറായി അടയ്ക്കുന്ന 
ലേലക്കാരന് 

മാതമേ വാഹനങ്ങളുടെ ഈദക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളു. 
വാഹനം ബന്ധപ്പെട്ട ആഫീസറുടെ അനുവാദത്തോടുകൂടി ആഫീസ് സമയത്ത് പരിശോധിക്കാവുന്നതും വാഹനത്തിന്റെ 
ഗുണ നില വാരം കണ്ട് ബോദ്ധ്യപ്പെടാ വു ന്ന തു മാ ണ് . ലേലത്തിനു ശേഷം തൽസം ബ ന്ധ മായ യാതൊരു പരാതികളും 
സ്വീകരിക്കുന്നതല്ല . 

വാഹനത്തിന്റെ ആർ . സി . ബുക്ക് ലഭ്യമല്ലായെങ്കിൽ ലേലക്കാരൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ആർ . സി . ബുക്ക് 
ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കേണ്ടതാണ്. 

ലേലം സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നില വിലുള്ള പൊതു നിയ മ ങ്ങളും മറ്റ് നിബ ന്ധ നകളും ഈ 
ലേലത്തിനും ബാധകമാണ്. 

ഇ -ഓക്ഷൻ സംബന്ധിച്ച് MSTC പുറപ്പെടുവിച്ചിട്ടുള്ള പൊതുനിയമങ്ങളും നടപടിക്രമങ്ങളും ഈ ലേലത്തിന് ബാധകമാണ്. 

ഇ- ഓ ക്ഷൻ നിബ ന്ധ ന ക ളിൽ അ ഡീ ഷ ണൽ പിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സം ര ക്ഷ ണം ) 
തിരുവനന്തപുരം എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാൽ ആയത് ഈ പുനർ ലേലത്തിനും ബാധകമായിരിക്കുന്നതും, 
ടി വിവരം ലേലത്തിന് മുമ്പ് പങ്കെടുക്കുന്ന വരെ അറിയിക്കുന്നതുമാണ്. മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വാഹനത്തിന്റെ 
എണ്ണ ത്തിൽ മാറ്റം വരു ത്തു ന്ന തിനോ മറ്റൊ ര റി യിപ്പ് കൂടാതെ ലേം റദ്ദ് ചെയ്യു ന്ന തിനോ ഉള്ള അധി കാ രം 
ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സ് & വൈൽഡ് ലൈഫ് വാർഡൻ , വയ നാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ , 
സുൽത്താൻബത്തേരിയിൽ നിക്ഷിപ്തമാണ്. 


ഇ -ഓക്ഷൻ സംബന്ധിച്ച വിശദ വിവരങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന മേൽവിലാസങ്ങളിൽ ഇ - മെയിൽ ഫോൺ നമ്പർ 
എന്നിവയിൽ ബന്ധപ്പെടാവുന്നതാണ്. 

വൽ ഡ് ലൈഫ് വാർഡൻ, വ യ നാട് വൈവൽ ഡ് ലെ ഫ് ഡിവി ഷ ൻ , സുൽത്താൻ ബത്ത പി . ഒ . , 
വയനാട് ജില്ല , കേരളം , പിൻ -673 592 . 


ഫോൺ : 


04936-220454 . 


ഇ - മെയിൽ -www.wynd.for@kerala.gov.in 

wyanadwarden@gmail.com .. 


സുൽത്താൻ ബത്തേരി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഫോൺ: 04936 221640 , 08547603532 
ഡെപ്യൂട്ടി റെയിഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നായ്ക്കുട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഫോൺ: 04936 222640 , 08547603547 
മുത്തങ്ങ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ്- ഫോൺ: 04936 271015 , 08547603487 


വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ , 
സുൽത്താൻ ബത്തേരി. 


( ഒപ്പ് 
ഡപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് സ് & 

വൈൽഡ് ലൈഫ് വാർഡൻ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


Gaz . No. 35 / 2020 /DTP ( Forest). 


207 


